Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


GOVERN 


ം 


കേ 


- 


രള സർക് 
WMENT OF 


ക്കാർ. 


- 


- 


OF KERA 


- 
- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 1 


Vol. II | 
വാല്യം 2 [ 


22nd January 2013 
2013 ജനുവരി 22 
2nd Magha 1934 
- 1934 മാഘം 2 


A 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Irrigation Department 
ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഡി2 - ജനറൽ/ 04. 


| 2012 ഡിസംബർ 28. 


കേരള ഗവർണ്ണർക്കുവേണ്ടിതൃശ്ശൂർ, ചെറുകിട ജലസേചന 
വിഭാഗം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് പൊതു മ രാ മത്ത് വകു പ്പിൽ രജി സ്റ്റർ 
ചെയ്തിട്ടുള്ള അംഗീകൃത ഇലക്ട്രിക്കൽ കരാറുകാരിൽനിന്നും/ 
അംഗീകൃത നിർമ്മാതാക്കളിൽ വിതരണക്കാരിൽനിന്നും പ്രവൃത്തി 
യുടെ പേരെഴുതി മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
തപാലിൽ സ്പീഡ് പോസ്റ്റായി മാത്രംക്ഷണിച്ചുകൊള്ളുന്നു . 
ത പാ ലിൽ ഉണ്ടാകുന്ന കാല താ മ സ ത്തിന് ഈ വകുപ്പ് 
ഉത്തരവാദിയാകുന്നതല്ല . ടി ദർഘാസുകൾ താഴെ പറയുന്ന 
ദിവസം 3 മണിവരെ സ്വീകരിക്കുകയും അന്നേദിവസം 3.30 
മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോതൽസമയം ഹാജരായിട്ടുള്ള 
ക രാ റുകാരുടെ സാന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തു മാ ണ് . 
ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം അവധിയായി 


വന്നാൽ അതിനടുത്തുള്ള പ്രവൃത്തി ദിവസം ദർഘാസു 
കൾ പരിഗണിക്കുന്നതാണ്. ദർഘാസിന്റെ കാലാവധി അത് 
സ്വീകരിക്കുന്ന തീയതി മുതൽ 4 മാസം ആയിരിക്കും. 
ക്രമ 

ദർഘാസ് നമ്പരും 
നമ്പർ 

പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 
5 / ഇ . ഇ . / എം . എ . /തൃശ്ശൂർ/ 2012 - 13 - കൊടകര, 
ഇരിങ്ങാലക്കുട, മൈനർ ഇറിഗേഷൻ സെക്ഷനു 
കൾക്ക് കീഴിലുള്ള വിവിധ ലിഫ്റ്റ് ഇറിഗേഷൻ 
സ്കീമുകളിലേക്ക് സ്റ്റാർട്ടറുകൾസപ്ലെ ചെയ്യൽ - 
S 8,40 ,000 
6 / ഇ . ഇ ./ എം . ഐ ./തൃശ്ശൂർ/ 2012 -13 - മാള മൈനർ 
ഇറിഗേഷൻ സെക്ഷനുകീഴിലുള്ള വിവിധ 
ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകളിലേക്ക് സ്റ്റാർട്ടറുകൾ 
സപ്ലെ ചെയ്യൽ - 14,25,000 
7 / ഇ . ഇ . / എം . ഐ ./തൃശ്ശൂർ/ 2012 - 13 - ചാലക്കുടി 

മെനർ ഇറി ഗേ ഷൻ സെക്ഷന് കീഴിലുള്ള 
വിവിധ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമു ക ളി ലേക്ക് 
സ്റ്റാർട്ടറുകൾ സപ്ലെ ചെയ്യൽ - 13,50,000 
8/ ഇ . ഇ . എം . ഐ ./തൃശ്ശൂർ/ 2012 - 13 - ചേലക്കര, 
പുതുക്കാട്, തൃശ്ശൂർ, ചേർപ്പ് മൈനർ ഇറിഗേഷൻ 

സെക് ഷനുകൾക്ക് കീഴിലുള്ള വിവിധ ലിഫ്റ്റ് 
ഇറിഗേഷൻ സ്കീമു ക ളി ലേക്ക് സ്റ്റാർട്ടറുകൾ 
സ പ്ലെചെയ്യൽ - 11, 00,000 


യഥാക്രമം പൂരിപ്പിച്ച് അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവ 
ശ്യമായ നിരതദ്രവ്യം കെട്ടിവെക്കാത്തതുമായ ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. 

- 1991 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ (2) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്ത് 
നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം 
ചിലവിന്റെ 1 % നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് 
നൽകുവാൻ ബാധ്യസ്ഥനാണ്. 

കേരള പൊതു മ രാ മത്ത്/ ജല സേചന വകു പ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
-- ജി . ഒ . ( എം .എസ്.) നമ്പർ 135 / 97 / കോ . ഓപ്പ. തീയതി 
13 - 11- 1997 -ലുള്ള നിബന്ധനകൾക്കും വിധേയമായി മാത്രമേ 
ലേബർ കോൺടാക്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും 
ടെണ്ടറുകൾ സ്വീകരിക്കുകയുള്ളു. 

- കരാറുകാർ പിൻ നമ്പർ ഉൾപ്പെടെയുള്ള അഡസ്സ് 
രേഖപ്പെടുത്തേണ്ടതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ചെറുകിട ജലസേചന 

( ഒപ്പ്) 
വിഭാഗം, തൃശ്ശൂർ- 20. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


നിരതദ്രവ്യം --ഉദ്ധരിക്കുന്ന തുകയുടെ 2.5 %. 
- ദർഘാസ് ഫോറത്തിന്റെ വില - കമ നമ്പർ 1 - ന് 
- 1,500 + 5 % വാറ്റ്, കമ നമ്പർ 2 - ന് 2, 200 + 5 % വാറ്റ്, 
കമ നമ്പർ 3 - ന് 2 , 100 + 5 % വാറ്റ്, കമ നമ്പർ 4 - ന് 
1,700 + 5 % വാറ്റ്. 

ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പനയുടെ തീയതിയും 
സമയവും - 16 - 1- 2013 മുതൽ 17 -1-2013 ഉച്ചയ്ക്ക് ഒരു മണി വരെ. 

പൂരിപ്പിച്ച ദർഘാസ് പ്രമാ ണ ങ്ങൾ സ്വീക രി ക്കുന്ന 
അവസാന തീയതിയും സമയവും - 24 - 1- 2013, 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 24- 1- 2013 
3.30 മണി. 

കരാറുകാരന്റെ കുറഞ്ഞ യോഗ്യത - പൊതുമരാമത്ത് 
വകു പ്പ് ഇലക്ട്രിക്കൽ വിഭാഗം " എ ക്ലാസ്/ അംഗീകൃത 
നിർമ്മാതാക്കൾ വിതരണക്കാർ. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 1 മാസം. 


പവ്യ ത്തി യു മായി ബന്ധ പ്പെട്ട ഡിവിഷൻ - മെ നർ 
ഇറിഗേഷൻ ഡിവിഷൻ, തൃശ്ശൂർ. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും താഴെ 
ഒപ്പു വച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും 
ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് പ്രമാ ണ ങ്ങൾ പരസ്പരം 

കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം 
- 100 - ന്റെ മുദ്രപത ത്തിൽ ആ വ ശ്യ മായ വി വ ര ങ്ങ ൾ 
രേഖ പ്പെ ടു ത്തിയ പാഥ മിക ഉട മ്പടി ഒപ്പിട്ട് അടക്കം 
ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് 
ഏതുസമയത്തും മാറത്തക്കവിധത്തിൽ അധികാരപ്പെടുത്തിയതു 
മായിരിക്കണം. ശരിയായ വിധത്തിലുള്ള പ്രാഥമിക ഉടമ്പടി 


